Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012 -14 


GOVERN 


ം 
കയ 


ാള സർക് 
NMENT OF 


ക്കാർ 


KERA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 മാർച്ച് 18 
18th March 2014 

1189 മീനം 4 
4th Meenam 1189 


നമ്പർ 1 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1935 ഫാൽഗുനം 27 
27th Phalguna 1935 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ : ശ്രീ . കെ . ഗോപാലൻ) 


നമ്പർ ജെ - 6635/ 2011 . 

2014 ജനുവരി 3. 
വിഷയം : - എം .എൽ.ആർ. നിയമം - പൊന്നാനി താലൂക്ക് 

വട്ടംകുളം വില്ലേജ് റീ . സ . 77/1 - ൽപ്പെട്ട നി . കെ . 
ഭൂമി- പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത്- 
അ നു മതി നൽകി ഉത്തരവാകുന്നത്- 

സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . ടി . എൻ. ശ്രീധരൻ S / o അമ്മുക്കുട്ടി, 

അപ്പിശ്ശിതിയ്യത്ത് നമ്പിടി വീട് എന്നവരുടെ 
അപേക്ഷ് 
2. പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 

7 -7 - 2011- ലെ ജെ1- 2523 / 2011 നമ്പർ റിപ്പോർട്ട്. 


അ പക്ഷ ക ൻ ഹാജരാക്കിയ രേഖകൾ പ്രകാ ര വും , 
പൊന്നാനി തഹശീൽദാരുടെയും, വട്ടംകുളം വില്ലേജ് 
ഓഫീസറുടെയും റിപ്പോർട്ട് പ്രകാരവും അപേക്ഷപ്രകാരമുള്ള 
റി . സ്. 77 / 1 - ൽ പ്പെട്ട 43. 57 സെന്റ് ഭൂമി അപേക്ഷകന് 

കൈവശമുള്ളതായി കാണുകയുണ്ടായി. ആ യതിന്റെ 
അടിസ്ഥാനത്തിൽ പൊന്നാനി താലൂക്ക്, വട്ടംകുളം വില്ലേജ്, 
റീ . സ . 77 / 1 - ൽ പ്പെട്ട 43. 57 സെന്റ് സി . കെ . ഭൂമി 
ശ്രീ . ടി . എൻ. ശ്രീധരൻ S/ o അമ്മുക്കുട്ടി, അപ്പിശ്ശിതിയ്യത്ത് 
നമ്പിടി വീട്, മേൽമുറി പി . ഒ. എന്ന വരുടെ പേരിൽ 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 15 - 10 - 2013 - ലെ 41 -ാം നമ്പർ 
കേരള ഗസറ്റിലും ( പേജ് 7294 ) താലൂക്ക്ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, കൃഷിഭവൻ, വക സ്ഥലം എന്നിവിടങ്ങളിലും 
പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ, 
തേർച്ചയോ, അവകാശമോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, വട്ടംകുളം 
വില്ലേജ്, റീ . സ . 77 / 1 ൽപ്പെട്ട 43.57 സെന്റ് സി. കെ . ഭൂമി 
ശ്രീ . ടി . എൻ. ശ്രീധരൻ S /o അമ്മുക്കുട്ടി, അപ്പിശ്ശിതിയ്യത്ത് 
നമ്പിടിവീട്, മേൽമുറി പി . ഒ . എന്നവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- പൊന്നാനി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷകനിൽനിന്നും കുടി ശ്ശിക 
അടക്കമുള്ളഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


- (2 ) 


പൊന്നാനി താലൂക്ക്, വട്ടംകുളം വില്ലേജ്, റീ . സ . 77 / 1- ൽ 
പ്പെട്ട 43. 57 സെന്റ് സി. കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന (1 ) പ്രകാരം അ പേ ക്ഷ ലഭിക്കുകയുണ്ടായി. 
അപേക്ഷയിൻമേൽ രണ്ടാമത് സൂചന പ്രകാരം പൊന്നാനി 
തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിട്ടുണ്ട്. 

അപേക്ഷക്കാസ്പദമായ റീ . സ . 77/ 1- ൽ ഉൾപ്പെട്ട ഭൂമി 
വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി. കെ . അമ്പലമാണെന്നും 
എന്നാൽ നിലവിൽ പ്രസ്തുത ഭൂമിയിൽ അമ്പലം സ്ഥിതി 
ചെയ്യുന്നില്ലായെന്നും പ്രസ്തുത ഭൂമി സർക്കാർ പുറമ്പോക്ക്, 
മിച്ചഭൂമി, ദേവസ്വം വകഭൂമി എന്നീ വിഭാഗങ്ങളിൽ 
ഉൾപ്പെടുന്നില്ലായെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

അപേക്ഷയിൽ പരാമർശിക്കുന്ന റീ . സ . 77/1 ൽ ഉൾപ്പെട്ടു 
വരുന്ന 43.57 സെന്റ് ഭൂമി ഉൾപ്പെടെ മൊത്തം ഒരു ഏക്കർ 63 
സെന്റ് ഭൂമി നമ്പിടി വീട്ടിൽ ശ്രീ . വാസുണ്ണി നമ്പ്യാർ, 
ശ്രീ . കോമനുണ്ണി നമ്പ്യാർക്ക് 1958 - ൽ വാക്കാൽ പാട്ടത്തിന് 
നൽകിയിട്ടുള്ളതായും ടി ഭൂമിയിൽ 532 സെന്റ് ഭൂമി 

ശ്രീ . കോമനുണ്ണി നമ്പ്യാർ 1981- ലെ 3910 -ാം നമ്പർ 
ആധാരപ്രകാരം വെറും പാട്ടമായി നൽകിയിട്ടുള്ളതായും ടി 
ഭൂമിക്ക് ശ്രീ . കോമനുണ്ണി നമ്പ്യാർക്ക് ജൻമാവകാശം 
ലഭിച്ചതായി കാണുന്നില്ലായെന്നും, കാണാവകാശം മാത്രമേ 
ലഭിച്ചിട്ടുള്ളുവെന്നും, ഈ കാണാവകാശമാണ് 
ശ്രീ . പരമേശ്വരൻ നായർ മുഖേന ശ്രീ . ടി. എൻ. ശ്രീധരന് 
ലഭിച്ചിട്ടുള്ളതെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

- അപേക്ഷാഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച് 
പൊന്നാനി മുൻസിഫ് കോടതിയിൽ OS- 82 / 92 നമ്പരായി 
കേസുണ്ടായിരുന്നുവെന്നും ആയത് അപേക്ഷകന് 
അ നുകൂലമായി വിധിയാവുകയും ചെയ്തിട്ടുള്ളതായി 
തഹശീൽദാരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകന് 
വെറും പാട്ടാ വകാശം ലഭിച്ച ഭൂമിയാണെന്നും അടങ്കൽ 
പ്രകാരം അമ്പലത്തിന്റെ ഭൂമിയാണെന്നും തഹശീൽദാരുടെ 
റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ അമ്പലത്തിന്റെ 
ഭൂമിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ 
അപേക്ഷകന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും കക്ഷി 
രേഖകളൊന്നുംതന്നെ ഹാജരാക്കുകയുണ്ടായില്ല . 

- ആയതിനെ തുടർന്ന് പൊന്നാനി താലൂക്ക്, വട്ടംകുളം 
വില്ലേജ് റീ . സ . 77 / 1 ൽപ്പെട്ട (1.63 ഏക്കർ ഒട്ടളവ്) ഭൂമിയിൽ 
അപേക്ഷ പ്രകാരമുള്ള 43. 57 സെന്റ് ഭൂമി കഴിച്ച് ബാക്കി 
1 ഏക്കർ 19.43 സെന്റ് ഭൂമിയിലെ കൈവശക്കാർ ആരൊക്കെ 
യാണെന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് വില്ലേജാഫീസിൽ 
നിന്ന് ലഭ്യമാക്കുക യും കക്ഷിക്ക് വിചാരണയ്ക്ക് 
ഹാജരാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു . 
18 - 7 - 2013 - ന് അപേക്ഷകൻ ഹാജരായി എടപ്പാൾ സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 3910 / 81, 1618 /96 നമ്പർ ആധാരങ്ങൾ 
ഹാജരാക്കി ഭൂമി വാങ്ങിയശേഷം നികുതി അടവാക്കിയിട്ടില്ലെന്നും 
നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകണമെന്നും 
അപേക്ഷിച്ചു . 

-- 19 - 7 - 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷാ 
സ്ഥലം തുറസ്സായി കിടക്കുന്നതും, ടി സ്ഥലത്തിന്റെ നാല് 
ഭാഗവും വഴിയുമാണെന്ന് പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 
എന്നാൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ( ഇടവഴിക്ക് വെളിയിൽ) 
പുരാതനമായ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുകയുണ്ടായി. 


നമ്പർ ജെ - 721/2010 / ഡി . ഡിസ് (1). 2014 ജനുവരി 21. 
വിഷയം : - എം .എൽ.ആർ. നിയമം- തിരൂരങ്ങാടി താലൂക്ക് 

തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 518 /15 - ൽപ്പെട്ട 
9 .70 സെന്റ് നി . കെ ഭൂമി- പട്ടയഭൂമിയാക്കി 
രജിസ്റ്റർ ചെയ്യുന്നത്- അ നുമതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . വാകേരിപെരു തോട്ടത്തിൽ പ്രമോദ് 

എന്നയാളുടെ 7 - 8- 2007 - ലെ അപേക്ഷ . 
2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

19 - 3- 2010 - ലെ ജി1-9628 / 07 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ. സ . 518/ 15 - ൽ പ്പെട്ട 9.70 സെന്റ് സി . കെ . ഭൂമി, എം. എൽ. 
ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിച്ചിരുന്നു . 
ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയുണ്ടായി. 

കൈവശഭൂമി സംബന്ധിച്ച ആധാരം പരിശോധിച്ചതിൽ, 
ആധാരത്തിൽ റീ . സ . 365 /7 (പുതിയ റീ . സ . 518 / 10 ) എന്നും, 
തിരുത്താധാരത്തിൽ 365 / 7 (പുതിയ റീ . സ . 518/ 15 ) എന്ന് 
ചേർത്തു കാണുന്നെങ്കിലും , സ്ഥലപരിശോധനയിൽ പഴയ റീ . 
സ് . 366 Pt ലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന് 
വ്യക്തമായിട്ടുള്ളതായി തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
2001 - ലെ റീ . സ . ക്കു മുമ്പു റീ സ . 366 Pt, എ രജിസ്റ്റർ 
അജ് മാഷ് രജിസ്റ്റർ എന്നിവയിൽ നി . കെ . പാറ എന്ന് 
കാണുന്നുവെങ്കിലും 2001- ലെ റീ . സ . 

ക്കുശേഷം ബി. ടി .ആർ.- ൽ 
റീ . സ . 518 / 15 പഴയ റി . സ . 366 Pt സർക്കാർ നി . കെ . എന്ന് 
രേഖപ്പെടുത്തിയിട്ടുള്ളതായി തഹശീൽദാരുടെ റിപ്പോർട്ടിൽ 
സൂചിപ്പിച്ചിട്ടുണ്ട്. 


- ആ യത് തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുൻപാകെ 60 ദിവസത്തിനുള്ളിൽ ബോധിപ്പിക്കുന്നതിനുള്ള 
നോട്ടീസ്, 15- 10- 2013 - ലെ 41/ 2013 നമ്പർ കേരള ഗസറ്റിലും, 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, 
ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ബോർഡുകളിലും വകസ്ഥലത്തും 
പരസ്യപ്പെടുത്തി യെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ, 
അവകാശമോ തേർച്ചയോ ബോധിപ്പിക്കുകയുണ്ടായിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ലോക്ക്- 3 റീ . സ . 518 /15- ൽപ്പെട്ട 9.70 
സന്റ് നി . കെ . ഭൂമി അപേക്ഷകനായ വാകേരി 
പെരുന്തോട്ടത്തിൽ പ്രമോദ് ( 2) സരോജിനി കൂടിമുണ്ടിയൻമാട്, 
ചെനക്കലങ്ങാടി പി. ഒ. എന്നിവരുടെ പേരിൽ എം .എൽ.ആർ. 
ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഉത്തരവാകുന്നു. 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

- റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 


തഹശീൽദാരുടെ റിപ്പോർട്ടിൽ ബി. ടി . ആർ. പ്രകാരം 
സർക്കാർ നി . കെ . എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ 
വ്യക്തമായ ശുപാർശ രേഖപ്പെടുത്താത്ത കാരണം ടി 
വിഷയത്തിൽ വ്യക്തമായ റിപ്പോർട്ട് ജില്ല സർവ്വ 
സൂപ്രണ്ടിനോട് ആരായുകയും, ഇതുസംബന്ധിച്ച് 20 - 8 - 2011- ന് 
ജെ1 - 755 / 2007 (പകാരം മറുപടി ലഭിക്കുകയും ചെയ്തു . 
തേഞ്ഞിപ്പലം വില്ലേജിൽ റീസർവെ പൂർത്തിയാക്കി 
റിക്കാർഡുകൾ റവന്യൂ ഭരണത്തിന് കൈമാറിയിട്ടുണ്ടെന്നും, 
റീസർവെ റിക്കാർഡുകളിൽ നിലം, പുരയിടം, പുറമ്പോക്ക് 
എന്നീ ഇനങ്ങൾ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ എന്നും 
നി . കെ . ഭൂമി എന്ന് കാണിച്ചിട്ടുള്ളത് സ്വകാര്യ നി . കെ . 
ആയി മാറ്റുന്നതിന് സാധ്യമല്ലായെന്നും, ടി ഭൂമിയുടെ പഴയ 
സർവെ നമ്പർ 366 നി. കെ . പാറ എന്നാണ് രേഖപ്പെടുത്തി 
യിട്ടുള്ളതെന്നും സർവ്വ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ 
സൂചിപ്പിച്ചിട്ടുണ്ട്. 

- അപേക്ഷാഭൂമി 308 / 2 006 നമ്പർ ആധാരപ്രകാരം 
അപേക്ഷകന്റെ കൈ വശത്തിലുണ്ടെന്നും, ആധാരത്തിൽ 
സർവെ നമ്പർ 365 / 7 ആണെന്നും തഹശീൽ ദാരുടെ 
റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതിനാൽ ടി വിഷയത്തിൽ വ്യക്തവും, 
വിശദവുമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തഹശീൽദാർക്ക് 
നിർദ്ദേശം നൽകുകയും ജില്ലാ സർ സൂപ്രണ്ടിന്റെ കത്തിന്റെ 
പകർപ്പ് അയച്ചുകൊടുക്കുകയുമുണ്ടായി. 

- അപേക്ഷാഭൂമി റീസർവെ റിക്കാർഡിൽ തെറ്റായി 
സർക്കാർ നി . കെ . എന്ന് ചേർത്തിട്ടുള്ളത് തിരുത്തുന്ന 
തിനുള്ള കക്ഷിയുടെ അപേക്ഷയിൻ മേൽ തിരൂരങ്ങാടി 
അഡീഷണൽ തഹശീൽദാരുടെ 5- 9 - 2012 - ലെ കെ1- 8596 / 12 നമ്പർ 
നടപടിക്രമം പ്രകാരം റീ . സ . 518 / 15 - ൽപ്പെട്ട ഭൂമി നി . കെ . 
ഭൂമിയാക്കി വില്ലേജ് റിക്കാർഡുകളിൽ നാള തീകരണം 
നടത്തിയതായും ആയതിനാൽ ഈ കേസിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം തുടർനടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും 
9 - 4 - 2013 - ലെ ജി2 - 9628 / 2007 നമ്പർ പ്രകാരം തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ 
അപേക്ഷ യ് ക്കാസ്പദമായ ഭൂമിയിലുള്ള അവകാശം 
തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം ഹാജരാകുവാൻ 
നോട്ടീസ് നൽകിയതിൽ 17 - 5- 2013 - ന് അപേക്ഷകനായ പ്രമോദ് 
ഹാജരായി. തേഞ്ഞിപ്പലം സബ്രജിസ്ട്രാർ ഓഫീസിലെ 308 /06 
നമ്പർ ആധാരവും 2006 - 07 - ൽ മുൻകൈവശക്കാരൻ ഭൂനികുതി 
അടവാക്കിയ രശീതിയും ഹാജരാക്കി. അപേക്ഷാഭൂമിയിൽ 
വർഷമായി വീട്വച്ചു താമസിച്ചു വരികയാണെന്നും നികുതി 
കെട്ടുന്നതിന് അനുമതി നൽകണമെന്നും അപേക്ഷിച്ചു . 

21-8 - 2013- ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷാ 
ഭൂമി അപേക്ഷകനും ടിയാന്റെ മാതാവ് സരോജിനിക്കുംകൂടി 
അവകാശപ്പെട്ടതാണെന്നും ടി ഭൂമിയിൽ വീട്വച്ച് താമസിച്ചു 
വരികയാണെന്നും സ്ഥലപരിശോധനയിൽ വ്യക്തമാകുക 
യുണ്ടായി. ടി ഭൂമിയിയുടെ തെക്ക് പഞ്ചായത്ത് റോഡും മറ്റു 
മൂന്നു ഭാഗങ്ങളിലും അന്യകവ ശ സ്ഥലങ്ങളുമാണ്. 
ആധാരത്തിൽ സർവെ നമ്പർ തെറ്റായാണ് രേഖപ്പെടുത്തി 
യിട്ടുള്ളതെന്നും, ശരിയായ സർവെ നമ്പർ 518 / 15 ( പഴയ 
റീ . സ . 36 6 ) ആണെന്നും സ്ഥലപരിശോധനയിൽ 
ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

- സ്ഥലപരിശോധനയുടെയും രേഖകൾ പരിശോധിച്ച 
തിന്റെയും തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ലോക്ക് 3 വീ . 
സ . 518 / 15 - ൽപ്പെട്ട 9.70 സെന്റ് നി. കെ . ഭൂമി എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 


നമ്പർ ജെ . 1419 / 2004. 

2004 ഫെബ്രുവരി 14. 
തിരൂർ താലൂക്ക്, പൊൻമള വില്ലേജ്, ബ്ളോക്ക്- 42 റീ . സ . 
196 / 9 - ൽപ്പെട്ട 0. 0420 ഹെക്ടർ നി . കെ .ഭൂമി എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . സൈതലവി S / o മൂഴിയിൽ പാറമ്മൽ 
ആയിഷ , വടക്കേകുളമ്പ്, പി . ഒ . ചാപ്പനങ്ങാടി, പൊൻമള 
വില്ലേജ് എന്നവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്ന 
തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


